ന ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം "* 


തദനന്തരമത്ര ഗോഷ്യദേശേ 
പദമെന്നുള്ളതു സൌഖ്യമല്ലമേലില്‍ 
അശുഭങ്ങളനേകമുണ്ടു കാണ്മാ -- 

നിതി ചിന്തിച്ചു തുടങ്ങി നന്ദഗോപന്‍ . 2 


ഉപനന്ദനതായ ഗോപനപ്പോ -- 
ഒപഗമ്യേദമുവാച നന്ദനോടായ്‌ 

" ശുഭമായൊരു ദേശമുണ്ടുപോലും 

സുഭഗം തത്ര നമുക്കു വാസയോഗ്യം ." ന്‌, 


1 
നനു നല്ലൊരു ഭാഗമുണ്ടു വൃന്ദാ -- 


വനമെന്നിങ്ങനെ, മംഗലസ്ഥലം പോല്‍. 
ഘനമാര്‍ഗ്ഗമതിക്രമിച്ചു ഗോവര്‍ -- 
ദ്ധനശൈലം പുനരെത്രയും മനോജ്ഞം. ". 73 
" യമുനാപുളിനം മനോഭിരാമം 

രമണീയം കില സന്തതം വസിപ്പാന്‍ 
മമപക്ഷമിനിഗ്ഗമിക്ക നല്ലു 

സമമെല്ലാവരു " മിത്ഥമങ്ങുറച്ചാര്‍ . 2൧ 


അതുനേരമശേഷവല്ലവന്മാ -- 
രതിമോദേന തുനിഞ്ഞു കോപ്പുകൂട്ടി 

ശകടങ്ങള്‍ കരേറി മോദമോടേ 
വികടാഘോഷമിയന്നു യാത്രയായി . 5 


പശുപാലക ബാല വൃദ്ധരെല്ലാം 
പശുവൃന്ദങ്ങളുംമംബുജാക്ഷിമാരും 
കശഗാത്രിയശോദ നന്ദഗോപന്‍ 


ഭശമെല്ലാവരുമൊത്തു തത്ര ചെന്നാര്‍ . 0 


യമുനാതടകാനനേ മനോജ്േ്ഞേ 

ഭവനം തീരത്തു വസിച്ചു വല്ലവന്മാര്‍ 
അവനീതലമെങ്ങുമിത്ര നന്ന -- 
ല്ധിവാസോചിതമെന്നവര്‍ക്കു തോന്നീ. 2777 


ഒരുനാളഥ രാമകേശവന്മാ -- 
രൊരുകൂട്ടം പശൃപാലബാലരോടെ 
തരസാ പശുജാലപാലനാര്‍ത്ഥം 
പരിതോഷേണ ഗമിച്ചു കാനനാന്തേ . 26 


കരസീമനി കങ്കണങ്ങള്‍ ചേര്‍ത്ത -- 
ങ്ങരയില്‍ ക്കിങ്ങിണിയും നിറച്ചുചാര്‍ത്തി 
പുരികൂന്തലു പീലികോര്‍ത്തുകെട്ടി -- 
പരിചോടങ്ങെഴുന്നള്ളി ഗോപബാലന്‍ . , 


തളയും വളയും കിലുക്കി മെല്ലെ -- 
ഗക്൭ളവേണുസ്വനവും മുഴക്കി മന്ദം 
കളി പുഞ്ചിരി കണ്‍വിലാസമോടേ 


കളഗോപാലകബാലകന്‍ നടന്നാന്‍ . 


സ്ഫടികത്തിനു തുല്യമാം ശരീരം 
ച്ടുലം നീലദുകൂലവും ധരിച്ചു 
പടുഭാവമിയന്നു മന്ദമന്ദം 
നടകൊണ്ടഥ രോഹിണീതനൂജന്‍ . 


തരമായ വയസ്യരോടുക്ൂടി 
ത്തരുമൂലങ്ങളില്‍നിന്നു കേളിയാടി 
തരുണാര്‍ക്കസമപ്രകാശകന്മാര്‍ 


തരസാ ഗാക്കളെമേച്ചു സഞ്ചരിച്ചാര്‍ എ 


യമുനാജലപാനമാശ്ുകൃത്വാ 
ഗമനായാസശമം വരുത്തി നിത്യം 


10 


2 


1൧ 


കമനീയമതായ കാനനാന്തേ 
കമലാജാനികളിക്കു മദുശായാം. 


ശിശുവാകിന കൃഷ്ണനെച്ചതിപ്പാ൯ 
പശുവത്സാകൃതി പൂണ്ടു കംസദൂത൯ 
അസുരാധമനാശു തത്ര ചെന്നാ -- 


നസുനാശത്തിനടുക്കയാലൊരുന്നാള്‍. 


കരുണാകരനങ്ങറിഞ്ഞു വേഗാല്‍ 
ചരണം രണ്ടുമുട൯ കരേ ഗൃഹീത്വാ 
തരു തന്നിലടിച്ചു നിഗ്രഹിച്ചാന്‍ 


തരസാ ദാനവനെ ത്രിലോക നാഥന്‍ . 


ദിവി ദേവകള്‍ പുഷ്ടവൃഷ്ടിചെയ്യു 
ഭവനാധിശനിലുള്ള ഭക്തിയോടെ 
നവ സുന്ദരനിന്ദിരാ മണാളന്‍ 
ഭവനം പ്രാപ്യ ഭജിച്ചു സുപ്പനായി . 


13 


14 


15 


16 


ദിനനായകനങ്ങുദിച്ചനേരം 

പുനരുത്ഥായ കുളിച്ചു വാസുദേവന്‍ 

നനുഭക്ഷണവും കഴിച്ചു മോദാല്‍ 

വനയാനത്തിനു കോപ്പ കൂട്ടി നിന്നാന്‍ 7-1 7 


പരിചോടു യശോദ താ൯ വിളിച്ച -- 

ങ്ങരികേ ചേര്‍ത്തു പുണര്‍ന്നു മന്ദമന്ദം 
പുരികൂന്തലഴിച്ചു ഭംഗിയോടെ 

തരസാ കെട്ടി മുഖാംബുജം മിനുക്കി 718 


വലയങ്ങളണിഞ്ഞു പാണിയുഗ്മേ 

പുലിയന്‍ മോതിരവും ഗളാന്തരാളേ 
മണികിങ്ങിണി കാഞ്ചിയും നിതംബേ 

മണമേറും കുസുമം ച കേശപാശേ 19 


ചരണേ മണിനൂപുരം ധരിപ്പി -- 


ച്ചരവിന്ദാക്ഷനെയങ്ങു യാത്രയാക്കി 
മുസലായുധ വേഷവും തഥൈവ 
പ്രസഭം ചെയ്തിതുചിത്ത കൌതുകേന. 


ധനുപാണിതലേ വഹിച്ചു ശൃംഗം 
പുനരോടക്കുഴലും വളഞ്ഞ കൊമ്പും 
പപശ്ുപാലക ബാലരോടു കൂടി 
ശിശുധേനുക്കളെയും തെളിച്ചു കഷ്കന്‍. 


അടവീതട വീഥിയില്‍ക്കളിപ്പാന്‍ 
നടകൊണ്ടാനുടനഗ്രജേന സാകം 
അടിയാകിന പങ്കജേ വിളങ്ങും 


പൊടികൊണ്ടാശു വനം വിശുദ്ധമാക്കി . 


മധുസൂദന പാദ രേണുസംഗാ -- 
ലധികം ശോഭിതമായികാനനാന്തം 
മധുമാരി ചൊരിഞ്ഞു, പൂഷ്യജാലേ 


൧0 


ക്‌ 


17൧൧ 


മധൂപാളി മധുപാനവ്ൃം തുടങ്ങി . 


മയിലും കുയിലും മദം തുടങ്ങി 
മുയലും മാനുകളും കളിച്ചു മേവി 
മലയും നിലയും മരങ്ങള്‍ പുല്ലും 
കലയും പന്നിയുമേററമുല്ലസിച്ചു 


ഹരിയും കരിയും വെടിഞ്ഞു വൈരം 
നരിയും പന്നിയുമൊന്നുപോലെയായി 
ഉരഗം ബത കീരിയും നിരന്നു 
നരകാരാതി വനേ വസിച്ച കാലം . 


ബകരൂപമുടന്‍ ധരിച്ചെടുത്താ -- 
നകതാരില്‍ക്കപടേന കോപിദൈത്യന്‍ 
നഖവും മുഖവും തുറിച്ച കണ്ണം 

നിഖിലം ഭീതികരം ഗിരിപ്രമാണം. 


17൧3 


7൧൧ 


1൧൭ 


77൧6 


ഗുഹപോലെ പിളര്‍ന്ന കൊക്കിനുള്ളില്‍ 
സഹസാവന്നു മുകുന്ദനെ ഗ്രസിച്ചാന്‍ 

ദഹനന്നു സമാനമാം തദംഗം 

വഹിയാഞ്ഞദ്ദനുസൂനു സന്ത്യജിച്ചാന്‍. ക്ല 


പുനരമ്പൊടു കൊത്തുവാനടുക്കും 
ദനുജന്‍ തന്നുടെ കൊക്കു കൈക്കലാക്കി 
കുടിലാസുരനെക്കുശേശയാക്ഷന്‍ 

നടുവേ കീറിയെറിഞ്ഞു രണ്ടു ഭാഗേ . 7൧൫ 


ബകവൈരിയുടേ ശിരസ്സിലപ്പോള്‍ 

വികുചം കല്പകവൃക്ഷ പുഷ്ടജാലം 

സുഖമോടു ചൊരിഞ്ഞു വാനവന്മാ -- 

രഖിലം പ്രീതി കലര്‍ന്നു ജീവലോകം . 7൧൭ 


നിജമാകിന മന്ദിരേ നിശായാം 
സ വജനത്തോടൊരുമിച്ചുറങ്ങി ബാലന്‍ 


നിജബന്ധുജനാമ്ധിതന്‍ പ്രഭാതേ 
നിജകൃത്യത്തിനു കാനനം പ്രപേദേ. 130 


പൊതിചോറുമെടുത്തു കൂട്ടുവാന -- 
ങ്ങതിനുള്ളോരുപദംശവും വഹിച്ച്‌ 

മതിമോദമിയന്നു വല്ലവന്മാര്‍ 

ദിതിജാരിക്കു സഹായമായ്‌ നടന്നാര്‍ . 22-30 


ഉരഗാകൃതിയാമഘാസുരന്‍ താ -- 

നൊരു ഭാഗേ വദനം പിളര്‍ന്നു നിന്നാന്‍ 

ഗുഹയെന്നു നിനച്ചു ഗോപവൃന്ദം 

സഹസാ തന്മഖകന്ദരേ കടന്നു . 27-3൧ 


വിഷപാവകശക്തികൊണ്ടനേകം 

വിഷമാവസ്ഥ പിണഞ്ഞുഴന്ന നേരം 

വിഷയാര്‍ണ്ണവ കരണ്ണധാരനാകും 

വിഷദുന്നാശന കേതവും കടന്നാന്‍ . 733 


മുഖമാശ്ു മുറുക്കിനാന്‍ പെരുമ്പാ -- 

മ്പഖിലേശന്‍െറ വിനാശനം വരുത്താന്‍ 

മുരവൈരി തദാ വളര്‍ന്നു കണ്ഠം 

വിരവോടങ്ങു പിളര്‍ന്നു നിഗ്രഹിച്ചാന്‍ . 17-24 


അതുനേരമഘാസുരന്‍െറ ദേഹാ -- 
ദതിയായിട്ടൊരു കാന്തി സംഭവിച്ചു 
അതുചെന്നു മുകുന്ദദനോടു ചേര്‍ന്നു 
കുതുകം കണ്ടു വണങ്ങിവാനവന്മാര്‍ . 73 


കബളങ്ങളെടുത്തു ഭക്തിചെയ്യാ -- 
നബലാലാളനലോലനായ ബാലന്‍ 

പ്രബലം മുരവൈരിതന്‍ വിലാസം 

സകലം കണ്ടജനൊന്ന വിസുയിച്ചാന്‍ . 736 


അഥ വത്സക്ലം മറച്ചു പിന്നെ 


പ്രഥിതം ഗോപകുലത്തെയും മറച്ചാന്‍ 
പരമേഷ്ടി പരീക്ഷണാര്‍ത്ഥമായി 
പുരമാത്മാവിനെ വഞ്ചനേന വെല്വാന്‍ . 


ഹരിതാനഥ ഗോപ ഗോസമൂഹം 
തരസാ നിര്‍മ്മിതമാക്കി നിര്‍വ്വിവാദം 
ഒരു വത്സരമങ്ങതിക്രമിച്ചു 


വിരവില്‍ത്തത്രത വിരിഞ്ചനാവിരാസീല്‍ . 


അനുരൂപ പദാര്‍ത്ഥവും വിശേഷാല്‍ 
പുനരുണ്ടായ പദാരത്ഥവും തദാനീം 
അറിവാനരുതാഞ്ഞുഴന്നു നിന്നാന്‍ 
മറിമായത്തിനു മൂലമാം വിരിഞ്ചന്‍ . 


പുതുഗോകുല ഗോപജാലമെല്ലാ -- 
മതുനേരം ബത വിഷ്ണുരൂപമായി 
കടകം മകുടം കിരീടഹാരം 


1737 


1136 


130 


കടിസൂത്രം വനമാല പീതചേലം. ലി ॥ 


മകരാകൃതി കുണ്ഡലം മനോജ്ഞം 

മഹിതം കൌസ്തൂഭ ഹാരവത്സചിഹനം 
അരിശംഖഗദാസരോജമിത്ഥം 

വിലസും നാലു ഭൂജങ്ങളും വിളങ്ങി . 7-4. 


അതിലൊന്നു നിജസ്വരൂപനാക്കി 

സ്ഥിതിചെയ്യാനഥ ദേവകീതനൂജന്‍ 

അതു കണ്ടു വിരഞ്ഞു നിന്നനേകം 

സ്തൃതി ചെയ്താനതി ഭക്തനാം വിരിഞ്ചന്‍ . 74൧ 
" അചരങ്ങള്‍ ചരങ്ങളായതും നീ -- 
യചലബ്രഹ്മവികാസമായതും നി 
ക്ചചിദസ്ഫുടരൂപനായതും നീ 

ക്വചന പ്രസ്ഫുടരൂപനായതും നീ ” 743 


പശ്തുപക്ഷി മൃഗാദി ജാതിഭേദം 
വശമാക്കിബ്ബഹുവിസ്മരിപ്പതും നീ 
ബഹുമാര്‍ഗ്ഗതങ്ങളായതെല്ലാം 


॥॥ 
ബഹുധാ കത്രചിദസ്തമാക്കുവോന്‍ നീ. 


' ജാരേ സചരാചര പ്രപഞ്ചം 
ദുഡമാക്കി സ്ഫുടതുംഗ ഭംഗിയോടേ 


പ്രളയാംബുധി ചേര്‍ന്നു യോഗനിദ്രാ -- 


മുളവാക്കുന്നതു മിന്ദിരാപതേ, നീ .”. 
" ജനനം മരണം വിപത്തു സമ്പ -- 
ത്തഭിമാനം പരിതി ഭൂതി ലാഭം 
അതിദുരഘടമായ മായകൊണ്ടു -- 


ളളതിവിദ്രാന്തി വരുത്തുമീശ്വരന്‍ നീ .". 


' ഫലമൊന്നു കുഴിച്ചു മണ്ണിലിട്ടാല്‍ 
പല കൊമ്പും കവരങ്ങളും വിളങ്ങും 


1744 


7745 


77406 


ചില പൊട്ടിമറിഞ്ഞു വീഴു, മപ്പോള്‍ 

ച്ചില വര്‍ദ്ധിച്ചു ഫലങ്ങളും പൊഴിക്കും ". 7747 
" അതുനേരമൊരഗ്നി വന്നുപററി 

സ്ഥിതമായുള്ളതു വെന്തു ഭസുമാകും 

അതുപോലെ സമസ്തജന്തുവര൪ഗ്ഗ -- 

സ്ഥിതിയും നാശവുമീശ! നിന്‍ പ്രഭാവാല്‍ .” 249 
" അയി ! ഞാനറിയാതെ കണ്ടു ചെയ്തോ -- 
രപരാധം സകലം ക്ഷമിക്കവേണം . 
ഉപകാരവിധാനയോഗ്യനാം ഞാ -- 

നപരാധം തവ ഹന്ത ചെയ്തുപോയേന്‍ .” 749 
" അവതാരമിതെത്ര ശക്തിയുണ്ടെ -- 
ന്നറിവാനീമറിമായമാചരിച്ചേന്‍ 

ചെറുതല്ല ഭവാനതെന്നിദാനി -- 

മറിയുന്നേനപരം ഗ്രഹിച്ചുകൂടാ .” 750 


' അറിയാമിതുമാത്രമത്രവാഴും 

മറിമാന്‍കണ്ണികള്‍ ചെയ്തു പുണ്യപൂരം 

ഒരുമിച്ചു ജനിച്ച മൂര്‍ത്തിയല്ലോ 

കരുണാവാരിധേ ! തവസ്വരൂപം .” 25 


വിധിവാക്കുകള്‍ കേട്ടു മാധവ൯ താ -- 

നധികം പ്രീതികലര്‍ന്നനുഗ്രഹിച്ചാന്‍ 
ബഹുരൂപമതാശു സംഹരിച്ചാ൯ 

മഹനീയം ശിശുവിഗ്രഹം ധരിച്ചാന്‍ . 17൧൧ 


കബളാര്‍ദ്ധമിടങ്കരേ വഹിക്കും 
കപടസ്വാമികുമാരനെ പ്രണമ്യ 
കമലാസനനഞ്ജസാ മറഞ്ഞാന്‍ 
കമലാകാമുകനും പുരം ഗമിച്ചാന്‍ . 5൪ 


ഒരു നാളഥ രാമനോാടുക്കൂട। -- 


ത്തരസാ താലവനം പ്രവിഷ്നായി 
പരിചോടു മുദാ മുരാരിതാനും 
പശ്ുപന്മാരുമശേഷഗോക്കളോടെ. 


അഥ താലഫലം കുലുക്കി വിഴി -- 
ച്ചതു ഭക്ഷിച്ചു തുടങ്ങി വല്ലവന്മാര്‍ 
അതുകേട്ടു കയര്‍ത്തു ധേനുകാഖ്യ൯ 
ദിതിജന്‍ വന്നിതു ഗര്‍ദദഭസ്വരൂപി 


അവനെക്കൊലചെയ്തു കാമപാലന്‍ 
ഭവനത്രാണപരായണസ്വരൂപന്‍ 
അതുനേരമവന്‍െറ ഭൂത്യവര്‍ഗ്ഗം 
വിതതക്രോധഭരേണ വന്നടുത്തു . 


തഅഅവരാശ്ര സഗാലവേഷമോടേ 


സമരം ചെയ്തിതുസാഹസപ്രിയന്മാ൪ . 


ബലനും ബത ശൃഡ്്യനം രണാന്തേ 


൧൧4 


൧൭ 


17൧6 


കൊലചെയ്യാരമരാരി വൃന്ദമെല്ലാഠ . 
റ] 1) 


ബഹുതാലഫലം ഭജിച്ചു വേഗാല്‍ 
ഗൃഹമാഗമ്യ വസിച്ചു ദേവദേവ൯ . 
പുനരഗ്രജനെപ്പിരിഞ്ഞൊരുന്നാള്‍ 
വനഭാഗേ പശുമേച്ചു സഞ്ചരിച്ചാന്‍ . 


ഉഗാധിപനായ കാളിയനന്‍െറ 
ഗരളം കൊണ്ടതിരൂക്ഷമഗ്നി തുല്യം 
ഒരു ദിക്കിലഹോ കളിന്ദകമ്പ്യാ -- 


ജലമെന്നുള്ളതറിഞ്ഞു തത്ര ചെന്നാന്‍ . 


പശുഗോപകുലം ജലം കുടിച്ചു 
ഭുശതാപേന തടേ മരിച്ചു വീണു 
മധുവൈരി തദാ കടാക്ഷമാകും 
സുധകൊണ്ടമ്പൊടു ജീവിയാഞ്ചകാര . 


7 


1൧൫ 


൧൭ 


1060 


ബഹുപക്ഷികളംബരേ പറക്കു -- 
ന്നളവില്‍പ്പക്ഷമുടനു കരിഞ്ഞുവീണു 
മഹിഷങ്ങള്‍ ഗജങ്ങളെന്നു വേണ്ടാ 

ബഹുധാ വാരി കുടിച്ചപായമായി . 1406 1 


അതിസകങ്കടമാശു കണ്ടനേരം 

മതിപത്തേ കനിവുള്ള വാസുദേവന്‍ 

അധിരുഹ്യ തദാ കടമ്പുതന്മേ -- 

ലധിക പ്രാഭവമോടു തത്ര നിന്നാന്‍ . 27-02 


ഗരളാഗ്നിബലാല്‍ കരിഞ്ഞ വൃക്ഷം 

തരസാ പൂത്തു തഴച്ചു ദുൃഷ്യമായി . 

യമുനാ സലിലേ കുതിച്ചു ചാടി 
കമലാവല്ലഭനുല്ലസല്‍ പ്രമോദം . 27-03 


തിരമാലകളില്‍ക്കളിച്ചു മന്ദം 
വിളയാടീടിന കൃഷ്ണനെ ഫണീന്ദ്രന്‍ 


ഗരുകോപമണഞ്ഞു ചുററിമുററും 
പരിദംശിച്ചിതു മര്‍മ്മസന്ധിതോറും 


പുളിനേ മരുവുന്ന ഗോപവൃന്ദം 
നളിനാക്ഷന്‍െറ ദശാവിശേഷമേവം 
അവലോക്യ വിലാപരോദമോടേ 
വിവശിഭാവമിയന്നു നിന്നുഴന്നു . 


അശുഭം ബത കണ്ടു നന്ദഗോപന്‍ 
പശ്ുപന്മാരുമശേഷനാരിമാരും 
ബലഭ്ദ്രനുമാശുതത്ര വന്നാ -- 


രലമിക്രീഡിതമെന്നു നിന്നുചൊന്നാര്‍ . 


ഫണിബന്ധമഴിച്ചു വാസുദേവ൯ 
പണികൂടാതെ കരേറി തീരഭാഗേ 
ഫണിതന്‍ ഫണചക്രമേറി നിന്ന -- 


104 


105 


106 


ങ്ങണി നൃത്തങ്ങള്‍ തുടങ്ങി ഭംഗിയോടെ. 707 


തളയും വളയും കിലുങ്ങുമാറ -- 
ങ്ങിളകീ തല്‍പദപാണി താളമേളം 


ലളിതം നടനം മനോഭിരാമം 
കളസംഗീതകമംഗലം വിളങ്ങി . 27-09 


വിറകൊണ്ടിതു കൊണ്ടല്‍ വേണിഭാഗേ 
നിരകൊണ്ടീടിന കേകിപിഞ്രജാലം 

നിറമേറിന പിീതമാം ദുകൂലം 

നിതരാമങ്ങിളകുന്നു നിര്‍മ്മലാഭം . 27-09 


അഴകേറിന ചാരുനാദമോടേ 

കുഴലും പാണിതലേന വക്തപ്രത്മേ 

മധുരാധരസീമ്ടി ചേര്‍ത്തുചേര്‍ത്ത -- 
ങ്ങധികാനന്ദമമന്ദ ഗീതഘോഷം . 70 


ഉടനംബരവാസി ദേവവ്ൃന്ദം 


പടുഗാനസ്തതിഘോഷതോഷമോടേ 
തുടിതാളമിടയ്കയും മുഴക്കി 
സ്ഫുടഭക്തി പ്രവണം വണങ്ങിനിന്നാര്‍ . 77 ി 


തരസാമിത രാഗഭോഗമോടേ 

സുരനാരിജനനൃത്തവും തുടങ്ങി 

ഉരഗപ്രഭ കാളിയന്‍ മയങ്ങീ 

ഗുരുഭാരേണ ഫണങ്ങളും വണങ്ങി . 7൧ 


ഫണിനായകഭാര്‍യുയുമാരശേഷം 

പ്രണിപാതേന മുഹുര്‍മ്മുഹു: സ്തൃതിച്ചു 
പ്രണവാദിക വേദസാരവാക്യം 

ക്ഷണമാകര്‍ണ്ണ്യ തെളിഞ്ഞു വാസുദേവന്‍ . 773 


അഥ സര്‍പ്പശിരസ്സ്ില്‍ നിന്നിറങ്ങി 
പ്രഥിത പ്രീതിരസേന ഗോപബാലന്‍ 
ഉരഗാധിപനെക്കരേണതൊട്ട -- 


ങ്ങരുള്‍ ചെയ്യാനരുണാംബുജായതാക്ഷന്‍. 7 7൧. 
" അയിനാഗപതേ ! നിനക്കു നിത്യം 

മയി വിശ്വാസമഭംഗമായ്‌ വരേണം 

യമുനാസലിലം വെടിഞ്ഞു വേഗാല്‍ 

ഗമനം ചെയ്ക ഭവാന്‍ കുടുംബമോടേ ”. 7/7 
" രമണീയതമം സമുദ്രമദ്ധ്യേ 
രമണം നാമ വിശാലദേശമുണ്ടു . 
അവിടേക്കു ഗമിക്ക കാളിയാ നീ -- 
യവിടെ ബ്ബൂരിസുഖം ഭവിക്കുമല്ലോ” . 706 
" വിനതാസുതനെ ബ്യപ്പെടേണ്ടാ 
വിനയശ്രീഗുണമുള്ള കാളിയാ! നീ 
തവ മൌലിഷുമല്‍പദങ്ങള്‍ കണ്ടാ -- 
ലവനുണ്ടോ വിപരീതനായ്‌ വരുന്നൂ ?””. മ്‌ 


അതുകേട്ടു നമസ്രിച്ചു പോയാ -- 
നതുലപ്രീതി കലരന്നു നാഗരാജന്‍ 
ഫണിനിജനവും ഹരിക്കുപട്ടും 


മണിജാലം ച കൊടുത്തു സ്ന്പ്ൃതസ്ഥേ. 


തദനന്തരമര്‍ക്കനസ്തമിച്ചു 
വദനാബ്ജം ബതമങ്ങി പത്മിനീനാം 
പ്രിയയോടു പിരിഞ്ഞു ചക്രവാകം 
പ്രിയഭാവേന വരിഞ്ഞിതാമ്പലെല്ലാം . 


ഭവനേഷ്ട നിറഞ്ഞിതന്ധകാരം 
ഭവനം പുക്കു വസിച്ചു ഭീരുലോകം 
അഭിസാരികമാരതംഗതാപാ -- 
ലഭിതോ ശുഡഗതാഗതം തൂടങ്ങി. 


സ്മരനും തരസാ കുലച്ചു വിലം 
റ) 
ശരവും കൈക്കലെടുത്തു കോപ്പുകൂട്ടി 


768 


70 


80 


വരവാണികളാത്മവല്ലഭന്‍െറ 
വരവും നോക്കി വസിച്ചു വാസഗേഹേ . 22-61 


ഇതി രമൃമതാം ദിനാവസാനേ 

മതിമാനാകിയ ബാലവാസുദേവന്‍ 

ജനനി ജനകാഗ്രജാദി വൃന്ദം 

കനിവോടങ്ങിന കൂടി യാത്രയായി . 762 


" ഇവിടെ സ്ഥിതിചെയ്ക നാമിദാനീം 

ഭവനേ ചെല്‍വതിനിന്നുനേരമില്ല " 

ഇതി കൃഷ്ണഗിരാ വനാന്തരാളേ 

ഹിതമോടങ്ങു ശയിച്ചു വല്ലവന്മാര്‍ . 63 


തഅക്കാലം നാലുഭാഗങ്ങളിലളിപടല -- 
ശ്യാമധുമങ്ങളോടേ 
പൊക്കത്തില്‍ക്കത്തിയെത്തി സ്ഫുടമടവിതടേ 
കാട്ടുതീ കാററുമായി 


വ്യാഘ്ം സിംഹം വരാഹം മഹിഷമിതി മഹാ -- 


ജന്തുജാലങ്ങള്‍ വെന്തു 
ശീഘ്വം നന്ദാദിഗോപാലക സവിധമടു -- 
ത്തുച്ചകൈരുജ്ജ്വലിച്ചു . 


ഹാഹാ കഷ്ടം ശിവശിവ മഹാ -- 
വഹ്നിവന്നിജ്ജനാനാം 
ദേഹാപായം വിവവൊടു വരു -- 
ത്തിടുമെന്നത്തലോടേ 
മോഹാലസ്യം പശ്ുപനികരേ 
തത്ര വര്‍ദ്ധിച്ചനേരം 
സനേഹാധീശ൯ മധുരിപു വിഴു -- 
ങ്ങിടിനാനാശ്രയാശം . 


തദനു വിപിനവഹ്നിക്നേശനാശേ വിവസ്വാ -- 
നുദയഗിരി കരേറി പ്രൌഡ്ഃമാവിര്‍ഭവിച്ചു . 
മുദിതമതി മുകുന്ദ൯ നന്ദവ്ൃന്ദേനസാകം 


1784 


785 


സദനമനുഗമിച്ചാനുത്തമം തത്രരേമേ. 766 


ട്‌ നാലാം സര്‍ഗ്ഗം സമാലപ്പം ൽ 


്റ്്റ്റ്റ്റ്റ്റ്റ്റ്റ്റ്റ്റ്റ്റ്റ്്റ്റററ്ററ 


